Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg. No . KL/TV ( N )/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


GOVERNE 


- 
കര 


വി 


രള സർ 
VMENT OF 


കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 നവംബർ 10 
10th November 2015 

1191 തുലാം 24 
24th Thulam 1191 
1937 കാർത്തികം 19 
19th Karthika 1937 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Treasuries Department 


വിജ്ഞാപനം 


സൂചന നമ്പർ ടി. ആർ./168/ 2015. 


2015 ഒക്ടോബർ 14. 


- വയനാട് ജില്ലാ ട്രഷറിയുടെ പരിധിയിൽ പ്രവർത്തിക്കുന്ന 
വൈത്തിരി സബ് ട്രഷറിയിൽ 24 - 2 - 1977 - ൽ 1/ 77 എന്ന 
ക്രമനമ്പർ പ്രകാരം ഡെപ്യൂട്ടി കളക്ടർ ( WD ) പ്രൊവിൻഷ്യൽ 
അഡ്മിനിസ്ട്രേറ്റർ, കാർഡമം, മാനന്തവാടി എന്നവരുടെ 
പേരിൽ ഗോദ് റേജ് സേഫിന്റെ താക്കോൽ സേഫ് 
കസ്റ്റഡിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ താക്കോൽ നാളിതുവരെ 
പരിശോധന നടത്തുകയോ എടുത്തുമാറ്റുകയോ ചെയ്തിട്ടില്ല . 
ആ യ തു കൊണ്ട് സൂക്ഷിപ്പ് വസ്തു വു മായി ബന്ധ പ്പെട്ട 
ആ ക്ഷേ പ ങ്ങളും പരാ തി കളും ഒരു മാസ ത്തി നകം 
ബോധിപ്പിക്കാൻ താത് പ ര്യ പ്പെ ടു ന്നു . അല്ലാ ത്ത പക്ഷം 
കെ . റ്റി . സി . റൂൾ 158 A പ്രകാരമുള്ള തുടർ നടപടികൾ 
സ്വീകരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. 


ജില്ലാ ട്രഷറി, 
വയനാട്, കൽപ്പറ്റ. 


ജില്ലാ ട്രഷറി ഓഫീസർ. 


421 


